Regn . No. KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 
Reg. No. KL / TV ( N )/634/2018 - 20 


കേരള സർക്കാർ 
Government of Kerala 

2019 


सत्यमेव जयते 


- 
കേശ 
GOVERNM 


ക 


രള സർക്ക 
NMENT OF 


ർക്കാർ 


F KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 8 


തിരുവനന്തപുരം, 

ചൊവ്വ 


2019 നവംബർ 12 
12th November 2019 

1195 തുലാം 26 
26th Thulam 1195 


നമ്പർ 


Vol. VIII ) 


No . 


Thiruvananthapuram , 

Tuesday 


1941 കാർത്തികം 21 
21st Karthika 1941 


PART III 


Commissionerate of Land Revenue 


12th Nov. 2019 


COMMISSIONERATE OF LAND REVENUE 


10121 


Adoor Taluk 


Thiruvalla Taluk 


പരസ്യം 


പരസ്യം 


- (1) 


നമ്പർ സി2 -10108/ 2019. 

2019 സെപ്റ്റംബർ 30. 
- അടൂർ താ ലൂ ക്കിൽ പള്ളിക്കൽ വില്ലേ ജിൽ 
കൈതയ്ക്കൽമുറിയിൽ ശരവണാലയം, സിന്ധു , സി . അനന്ത 
രാ വകാശ സർട്ടിഫിക്കറ്റിനായി സമർപ്പിച്ച അപേക്ഷയിന്മേൽ 
വില്ലേജാഫീസർ അന്വേഷണവും അവകാശ വിചാരണയും 
നടത്തി റിപ്പോർട്ടു സമർപ്പിച്ച തിൽ ടിയാളുടെ ഭർത്താവ് 
(പസാ ദ്, ആർ. 20- 8 - 2019 - ൽ മരണപ്പെട്ടിട്ടു ള്ള തായി 
അറിയുന്നു . പരേതന്റെ നിയമാനുസൃത അവകാശികൾ ചുവടെ 
ചേർക്കുന്ന വ രാ ണെന്ന് അ വ കാ ശി ക ളുടെ മൊഴികളും 
അയൽ സാക്ഷിമൊഴി സഹിതം പള്ളിക്കൽ വില്ലേജാഫീസർ 
റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 
കമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 


നമ്പർ സി10 - 4154/ 2019 . 

2019 ആഗസ്റ്റ് 24. 
തിരു വല്ല താ ലൂ ക്കിൽ കോയിപ്രം വില്ലേ ജിൽ 
ശീഭ വൻ വീട്ടിൽ ശ്രീരാജ്, എസ്. തന്റെ പിതാവിന്റെയും 
മാതാ വി ന്റെയും അനന്തരാവകാശികളെ തെളിയിക്കുന്ന 
അവകാശ സർട്ടിഫിക്കറ്റിനായി ഈ ഓഫീസിൽ സമർപ്പിച്ച 
അപേ ക്ഷ യിൻ മേൽ കോയിപ്രം വില്ലേ ജാ ഫീ സർ 
മു ഖാ ന്തിരം അ ന്വേ ഷ ണം നടത്തിയതിൽ അപേ ക്ഷ ക ന്റെ 
പിതാവ് വി . കെ . ശ്രീധരൻ നായർ 6 - 11 - 2010 - ലും മാതാവ് 
എൻ. പങ്കജാക്ഷിയമ്മ 19 -12 - 2015 - ലും മരണമടഞ്ഞുവെന്നും 
താഴെ പേര് വിവരിക്കുന്നവർ മാത്രമാണ് പരേതരുടെ അവകാശി 
കളെന്നും അറിവായിരിക്കുന്നു . 
ക്രമ പേര് 

പരേതരുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 
ശ്രീകുമാർ, എസ്. - മകൻ 

- 61 
ശീല ത , പി . 

മകൾ 
ശ്രീരാജ്, എസ്. 

മകൻ 
-- മേൽപ്പറ ഞ്ഞിട്ടു ള്ള വർ മാത്രമാണ് പരേതരുടെ 
അ ന ത രാ വ കാ ശി കളെന്ന് രേഖ പ്പെ ടുത്തി അ വ കാശ 
സർട്ടിഫിക്കറ്റ് നൽകു ന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപം 
ഉള്ളപക്ഷം ആയത് ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം തിരുവല്ല തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്. കാലാവധി 
കഴിഞ്ഞും തപാ ലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല. 


- 


57 


52 


സിന്ധു , സി . 

ഭാര്യ 
ആര്യ പ്രസാദ് 

മകൾ - 21 
3 അരവിന്ദ്, പി. 

മകൻ 
- ഗൗരിക്കുട്ടി 

മാതാവ് 
- മുക ളിൽ പേര് ചേർത്തിട്ടുള്ള 1, 2 , 3 , 4 കക്ഷികൾ 
പേരിൽ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 

കേ രള ഗവൺ മെന്റ് ഗസറ്റിൽ പ്രസി ദ്ധീക രിച്ച് 30 
ദി വ സ ത്തിനുള്ളിൽ അടൂർ തഹശീൽദാർക്ക് നേരിട്ട് 
സമർപ്പിക്കേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാ തപാലിലോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


( 2) 


നമ്പർ സി10- 5150/ 2019 . 


2019 ആഗസ്റ്റ് 19. 


നമ്പർ സി2 - 9869 / 2019 . 

- 2019 ഒക്ടോബർ 5. 
- അടൂർ താ ലൂ ക്കിൽ കൊടു മൺ വില്ലേ ജിൽ 
കൊടുമൺ മുറിയിൽ ബോബി ഭവൻ വീട്ടിൽ നീന ജോബി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി സമർപ്പിച്ച അപേക്ഷയിന്മേൽ 
വില്ലേജാഫീസർ അന്വേഷണവും അവകാശ വിചാരണയും 
നടത്തി റിപ്പോർട്ടു സമർപ്പിച്ച തിൽ ടിയാളുടെ ഭർത്താവ് 
ജോബി തങ്കച്ചൻ 22 - 8 - 2019 - ൽ മരണപ്പെട്ടിട്ടു ള്ള തായി 
അറിയുന്നു . പരേതന്റെ നിയമാനുസൃത അവകാശികൾ ചുവടെ 
ചേർക്കുന്നവരാണെന്ന് കൊടുമൺ വില്ലേജാഫീസർ റിപ്പോർട്ട് 
ചെയ്തിട്ടുണ്ട്. 
പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 


തിരു വല്ല താ ലൂ ക്കിൽ തിരു വല്ല വില്ലേ ജിൽ 
മുരുക വിഹാർ വീട്ടിൽ പ്രിയ അശോക് കുറുപ്പിന്റെ ഭർത്താവ് 
പ്രസ്തുത വിലാസത്തിൽ കെ . എൻ. സമന്തഭദ്രൻ നായർ, 
25 - 6 - 2018 - ൽ മര ണ മ ട ഞ്ഞു വെന്നും ടിയാന്റെ അവകാശ 
സർട്ടിഫിക്കറ്റിനായി ഈ ഓഫീസിൽ സമർപ്പിച്ച അപേക്ഷ 
യിൻ മേൽ തിരു വല്ല വില്ല ജാ ഫീ സർ മു ഖാ ന്തിരം 
അന്വേഷണം നടത്തിയതിൽ അപേക്ഷകയുടെ ഭർത്താവ് 

കെ . എൻ. സമ ന്ത ഭ ദ്രൻ നായർ, 25 - 6 - 2018 - ൽ മര ണ 
മടഞ്ഞുവെന്നും താഴെ പേര് വിവരിക്കു ന്നവർ മാത്രമാണ് 
പരേതന്റെ അവകാശികളെന്നും അറിവായിരിക്കുന്നു . 


ക്രമ 


- പേര് 


ക്രമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 

ബന്ധം 


നീന ജോബി 

ഭാര്യ - 28 
ഇവാൻ ജോബി തങ്കച്ചൻ മകൻ 212 
എറോൺ ജോബി 

- 8 മാസം 
-മുക ളിൽ പേര് ചേർത്തിട്ടുള്ള 1, 2 , 3 കക്ഷികൾ 
പേരിൽ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗവൺമെന്റ് ഗ സ റ്റിൽ ( പസി ദ്ധീക രിച്ച് 30 
ദി വ സ ത്തി നുള്ളിൽ അടൂർ തഹ ശീൽദാർക്ക് നേരിട്ട് 
സമർപ്പിക്കേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാ തപാലിലോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


എം . സി. സുമതിയമ്മ ഭാര്യ - 77 

പ്രിയ അശോക് കുറുപ്പ് മകൾ 
3 മുരുകേഷ്, എം . എസ്. മകൻ 

മേൽപ്പറഞ്ഞിട്ടുള്ളവർ മാത്രമാണ് പരേതന്റെ അനന്തരാ 
വകാശികളെന്ന് രേഖപ്പെടുത്തി അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
തിരു വല്ല ത ഹ ശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജ രാ യി 
രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്. കാലാവധി കഴിഞ്ഞും 
തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


താലൂക്കാഫീസ്, 
അടൂർ. 


(ഒപ്പ്) 
തഹശീൽദാർ. 


- 51 


